Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


OVERN 


ം സം 
VMENT OF 
न्यव अपत 


ാർ 
OF KER 


जपनर 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


14th September 2010 
2010 സെപ്റ്റംബർ 14 
23rd Bhadra 1932 

1932 ഭാദം 23 


36. 


വാല്യം 55 


നമ്പർ 


PART III 
Industries Department 


കയർ വികസന ഡയറക്ടറുടെ നടപടിക്രമം 


NOTIFICATION 
No. EE1/04/2010 . 

11th August 2010 . 
The following are the select list of officers for promotion 
to the category of Assistant Registrar 2010 in the Department 
of Industries and Commerce prepared by the Departmental 
Promotion Committee (Ad hoc ) at its meeting held on 
17 -6 - 2010 and approved by the Government as per G .O .( Rt.) 
No. 1160/ 2010 /ID dated 10 - 8 - 2010 . 


നമ്പർ സി .എസ് .5 / 3469 / 92 . 

2010 ആഗസ്റ്റ്3. 
സൂചന: - 1. നമ്പർ സി3 / 681/ 2006 തീയതി 29 / 6 / 2010 

പ്രോജക്ട് ആഫീസർ ( കയർ ) ആലപ്പുഴയുടെ 
കത്ത്. 


2. LI( C ) 168 /07 പ്രകാരമുള്ള 12- 10 -2009 തീയതി 
യിലെ ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ (കയർ) 
ആലപ്പുഴയുടെകത്ത്. 


3. നമ്പർ CS2/ 194 / 1969 പ്രകാരമുള്ള 4/ 7 / 1970 

തീയതിയിലെ ഉത്തരവ്. 


Assistant Registrar 

- 1. Smt. A . G. Mary Kusumam 

2. Smt. K . K . Padmavathy 
3. Smt. M . Valsamma 
4. Sri P. V . Augustine 
5. Smt. K . P. Sathyaprabha 

6 . Sri Cyriac Joseph 
It involves the supersession of the following officers. 

| 1. Smt. E . M. Jancy 
2. Sri K . A .Muhammed Salim 

- ( Sd.) 

Director of Industries and 
Directorate of Industries Commerce and Convener, 
and Commerce, 

Departmental Promotion 
Thiruvananthapuram . 

- Committee (Lower). 


തിരുനല്ലൂർ സി . വി . സി .എസ്. ക്ലിപ്തം നമ്പർ 168, ചേർത്തല, 
സൂചന 3 പ്രകാരം സമാപീകരണ നടപടികൾക്ക്ഉത്തരവാകുകയും 
1 - 8-1971 -ാം തീയതിയിൽ ആദ്യ ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ ചാർജെ 
ടുത്തിട്ടുള്ളതും 10 -7 - 1995 -ാം തീയതിയിൽ സംഘത്തിന്റെ ക്ലെയിം 
നോട്ടീസ് സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമാകുന്നു . 

പ്രസ്തുത സംഘത്തിന് യാതൊരു ആസ്തി ബാദ്ധ്യതയും 
ഇല്ലായെന്ന് ലിക്വിഡേഷൻ ഇൻസ്പെക്ടറുടെ 9 -12- 2007 -ാം 
തീയതിയിലെ അവസാന ബാക്കിപത്രത്തിൽ നിന്നും 28 - 5- 2010 - ൽ 
തയ്യാറാക്കി അസിസ്റ്റന്റ് രജിസ്ട്രാർ പ്രോജക്ട്ഓഫീസ്( കയർ), 
ആലപ്പുഴ സാക്ഷ്യപ്പെടുത്തിയ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്എന്നിവയിൽ 
നിന്നും മന സ്സി ലാ ക്കു ന്നു . സംഘ ത്തിന് മറ്റ് 
ആസ്തി ബാദ്ധ്യതകളോ കിട്ടാക്കടമോ സർക്കാർ ബാദ്ധ്യതയോ 


14th SEPT. 2010 ] 


INDUSTRIES DEPARTMENT 


30 


യാതൊന്നും നിലവിലില്ലായെന്ന് സംഘം ലിക്വി ഡേ ഷൻ 
ഇൻസ്പെക്ടറുടെയും പ്രോജക്ട്ഓഫീസറുടെയും സൂചന 1, 2 - 
പ്രകാരമുള്ള ശുപാർശ കത്തുകളുടെ അടിസ്ഥാനത്തിലും 
14 - 8- 2007 തീയതി പ്രകാരമുള്ള സംഘത്തിന്റെ അവസാന പൊതു 
യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലും കേരള സഹകരണ 
നിയമം 1969 സെക്ഷൻ74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ 
റദ്ദ് ചെയ്ത്ഉത്തരവ്പുറപ്പെടുവിക്കാവുന്നതാണ്. 

- ഉത്തരവ് 


- മേൽ വിവരിച്ചിരിക്കുന്ന സാഹചര്യം കണക്കാക്കി 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന ലിക്വിഡേഷൻ 
ഇൻസ്പെക്ടറുടെ ശുപാർശ കത്ത് അംഗീകരിച്ച് തിരുനെല്ലൂർ 
സി. വി. സി .എസ്. ക്ലിപ്തം നമ്പർ 168, ചേർത്തല , കേരള സഹകരണ 
സംഘം നിയമം 1969 സെക്ഷൻ74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് 
ചെയ്ത്ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . സംഘത്തിന്റെ മുഴുവൻ 
രേഖകളും ഉത്തരവ് തീയതി മുതൽ 20 വർഷം വരെ സംഘം 
ലിക്വിഡേറ്ററുടെ അധീനതയിൽ സൂക്ഷിക്കേണ്ടതും 20 വർഷം 
പൂർത്തിയായാൽ കയർ വികസന ഡയറക്ടറുടെ (രജിസ്ട്രാർ) 
അംഗീകാരത്തോടുകൂടി നശിപ്പിക്കേണ്ടതുമാണ്. 

( ഒപ്പ്) 
ആലപ്പുഴ. 

കയർ വികസന ഡയറക്ടർ. 


ലിക്വിഡേറ്ററുടെ പേരിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ 
സ്വീകരിച്ചു . സംഘത്തിന്റെ എസ്. ബി . അക്കൗണ്ട്നമ്പർ 1729 
അവസാനിപ്പിക്കുന്നതിന് 6 - 8 - 2009 - ന് ലിക്വിഡേറ്റർ തീരുമാന 

മെടുക്കുകയും 13 - 8- 2009 - ലെ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ 
മാനേജരുടെ അനുമതിയോടുകൂടി 6 - 10 - 2009 - ന് ബാങ്കിൽ 
സമർപ്പിക്കുകയും 16 - 10 - 2009 - ന് എസ്. ബി . അക്കൗണ്ട് 
നമ്പർ 1719 അവ സാനിപ്പിച്ച് 32 ,749 രൂപ കൽപ്പറ്റ ജില്ല 
സഹകരണ ബാങ്ക്ഈവനിംഗ് ശാഖയിലെ ലിക്വിഡേറ്റർ , കോമൺ 
ലിക്വിഡേഷൻ ഫണ്ട്അക്കൗണ്ട് നമ്പർ 2207 - ൽ നിക്ഷേപിച്ചു . 
തുടർന്ന് ജ ന റൽ മാനേജരുടെ അ നു മ തി യോ ടു കൂടി 
ലിക്വിഡേഷൻ ചാർജ്, ചെലവ്എന്നിവയ്ക്കായി കോമൺഫണ്ട് 
അക്കൗണ്ട് നമ്പർ 22-07 - ലെ 32 ,749 രൂപയിൽ നിന്നും 20 
ശതമാനമായ 6,549 രൂപ 21 - 10 - 2009 - ൽ പിൻവലിക്കുകയും 
ലിക്വിഡേഷൻ ചാർജ് 4 ,912 രൂപ 0425 - Co- op .- 800 other receipt 
97എന്ന ഹഡിൽ ചെലാൻ നമ്പർ 60 പ്രകാരം 
22 - 10 - 2009 - ന് സർക്കാരിലേക്ക് അടയ്ക്കുകയും ചെയ്തു . 561 രൂപ 
ലിക്വിഡേഷൻ ചെലവ് ഇനത്തിൽ വിനിയോഗിക്കുകയും ചെലാൻ 
തുക 1,076 രൂപ ലിക്വിഡേഷനിലായ കൊറ്റുകുളം ഹരിജൻ 

കൈത്തറി നെയ്ത്ത്ത് സഹകരണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. 
സംഘത്തിന്റെ 4 - 8 - 2009 മുതൽ 29 - 10 - 2009 വരെയുള്ള വരവ് 
ചെലവ്കണക്ക്താഴെ പറയും പ്രകാരമാണ്. 


- വരവ് 


രൂപ 


ചെലവ് 


രൂപ് 


വയനാട് ജില്ലാ വ്യവസായ കേന്ദ്രം, 
ജനറൽ മാനേജരുടെ നടപടിക്രമം 


DCB A / C 1724 
സസ്പെൻസ് 
ലയബിലിറ്റി 


250 


നമ്പർ ഡി / 834 / 05. 


2009 ഡിസംബർ 3 . 


32,749 ലിക്വിഡേഷൻ ചാർജ്ജ് - 4, 912 

കോമൺ ലിക്വിഡേഷൻ 
ഫണ്ട് 

26, 200 
സ്പെൻസ്ലയബിലിറ്റി 250 
ലിക്വിഡേഷൻ ചെലവ് - 561 

കൊറ്റുകുളംഹരിജൻ 

- ഹാന്റ് ലൂം വീവേഴ്സസ് 1,076 
32 , 999 

32,999 


- സംഘത്തിൽഉൽപാദനം നടത്തുകയോ, വിപണനം നടത്തു 
കയോ ചെയ്തിട്ടില്ലാത്തതിനാൽ സംഘത്തിൽ യാതൊരു 
ഇട പാടുകളും ഇല്ല . ആയ തി നാൽ 4 - 8 - 2009 മുതലുള്ള 
കണ ക്കു കൾ ഡെ പട്ടി രജി സ് ടാർ ഓഡിറ്റ് ചെയ്ത് 
സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 


പരാമർശം: - സംഘം ലിക്വിഡേറ്ററുടെ 31 - 10 - 2009 - ലെ 

- SCI( V ) / 2 / 09 നമ്പർ കത്ത് ഇതേ നമ്പർ 

നടപടിക്രമം. 
അംബേദ്കർ മെമ്മോറിയൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ 
വർക്കേഴ്സ് വ്യവസായ സഹ ക രണ സംഘം ലിമിറ്റഡ് 
നമ്പർ S .IND ( W ) 68, മേപ്പാടി പി . ഒ . എന്ന സംഘം 4 - 2 - 2000 - ൽ 
രജിസ്റ്റർ ചെയ്തുവെങ്കിലും പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല . 
ആയതിനാൽ സഹകരണ നിയമം വകുപ്പ്71(2 ) ബി അനുസരിച്ച് 
സംഘം സമാപ്തീകരിക്കുന്നതിനായി വകുപ്പ് 72 പ്രകാരം 
വൈത്തിരി താലൂക്ക് വ്യവസായ ഓഫീസിലെ സീനിയർ സഹകരണ 
ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ട്18 - 8 - 2005 - ലെ 
സി / 834 / 05 പ്രകാരംഉത്തരവായിരിക്കുന്നു. തുടർന്ന് ലിക്വിഡേറ്റർ 
ചാർജ് എടുക്കുകയും സമാപ്തീകരണ നടപടികൾതുടരുകയും 
ചെയ്തിരിക്കുന്നു . നടപടികൾ താഴെ പറയും പ്രകാരമാണ് 
ചെയ്തത്. 

- 4- 8- 2009 - ന് ചീഫ് പാമോട്ടറിൽ ചാർജ് ഏറ്റെടുത്ത 
ചാർജ്ജടുക്കുമ്പോൾ സംഘത്തിന്റെ ബാദ്ധ്യതയും ആസ്തിയും 
ചുവടെ ചേർക്കുന്നു. 

രൂപ് 
ഷെയർ- 11 X 200 

2 ,200 
ആർജിത പലിശ 

30 ,549 
ആകെ 

32,749 
ആസ്തി 

32 ,749 


ലിക്വിഡേറ്ററുടെ 12 - 10 - 2009 - ലെ തീരുമാനപ്രകാരം 
സംഘത്തിന്റെ അന്തിമ പൊതുയോഗം വയനാട് ജില്ലാ വ്യവസായ 
കേന്ദ്രം കോൺഫറൻസ് ഹാളിൽ 29 - 10 - 2009 - ന് രാവിലെ 11 
മണിക്ക് ചേർന്നെങ്കിലും ആരുംതന്നെപങ്കെടുത്തില്ല . ഈ തീയതി 
മുതൽ 3 വർഷത്തിനുള്ളിൽ രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ഓഹരി 
തുക ഉടമസ്ഥർക്ക് തിരിച്ച് നൽകുകയോ അല്ലാത്തപക്ഷം 
കിട്ടാക്കടത്തിലേക്ക് വകകൊള്ളിക്കുകയോ ചെയ്യുന്നതാണ്. 
മേൽ സാഹചര്യത്തിൽ സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യു 
ന്നതിനായി സൂചന പ്രകാരം ലിക്വിഡേറ്റർ അപേക്ഷിക്കുകയും 
ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു . 

ഉത്തരവ് 


സംഘത്തിൽ യാതൊരു പ്രവർത്തനവും നടത്തിയിട്ടില്ലാത്ത 
തിനാൽ മിനിട്സ് ബുക്ക്, എസ്. ബി . അക്കൗണ്ട് നമ്പർ 1729 
( മേപ്പാടി ജില്ലാ സഹകരണ ബാങ്ക് പാസ് ബുക്ക്) ഒഴികെ മറ്റു 
റിക്കാർഡുകൾ ഒന്നുംഉണ്ടായിരുന്നില്ല . 


അംബേദ്കർ മെമ്മോറിയൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ 
വർക്കേഴ്സ് വ്യവസായ സഹ ക രണ സംഘം ലിമിറ്റഡ് 
നമ്പർ S.IND ( W ) 68, മേപ്പാടി പി . ഒ., എന്ന സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണ നിയമം 74 -ാം വകുപ്പ് 
| പ്രകാരം റദ്ദ് ചെയ്ത് കൊണ്ടും സംഘ ത്തിന്റെ പേര് 
സംഘങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു കൊണ്ടും 
ഉത്തരവാകുന്നു . 

- ലിക്വിഡേറ്റർ സംഘത്തിന്റെ റിക്കാർഡുകൾ ചട്ടം 70 - ൽ 
നിഷ്കർഷിക്കുന്ന പ്രകാരം 3 വർഷക്കാലം സൂക്ഷിക്കേണ്ടതും 
അതിനുശേഷം ഈ ഓഫീസിന്റെമുൻ അനുവാദത്തോടുകൂടി 
തീർപ്പാക്കേണ്ടതുമാണ്. 


ഇരിക്കുമായി 
റി 


സംഘത്തിന്റെ ബാദ്ധ്യത സംബന്ധിച്ച ക്ലെയിം നോട്ടീസ് 
തയ്യാറാക്കി ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതിന് ജനറൽമാനേജർക്ക് 
സമർപ്പിക്കുകയും 10 - 8- 2009- ന് പ്രാദേശികമായി പ്രസിദ്ധീകരിക്കുകയും 
ചെയ്ത് സംഘത്തിന്റെ ആസ്തികൾ സ്വരൂപിക്കുന്നതിന്റെ ഭാഗ 
മായി ജില്ല സ ഹ ക ര ണ ബാങ്ക് മേപ്പാടി ശാഖ യിലെ 
സംഘത്തിന്റെ പേരിലുള്ള എസ്. ബി . അക്കൗണ്ട്നമ്പർ 1729 


വ്യവസായ വാണിജ്യ 
ഡയറക്ടറേറ്റ്, തിരുവനന്തപുരം. 


( ഒപ്പ്) 
ജനറൽമാനേജർ. 


